Reg.No. KL /TV(N )/12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


7th November 1984 
Vol. XXIX ] Trivandrum , Wednesday 

[No. 952 
16th Karthika 1906 ( Saka ) 


GOVERNMENT OF KERALA 

Transport (H ) Department 


NOTIFICATION 


No. 33584 /H3/83 / Tr . D. 

Dated, Trivandrum , 15th October 1984 . 
S. R. O. No. 1353/84. – Whereas in exercise of the powers conferred by 
clause ( 1) of Article 258 of the Constitution of India , the President has in 
Notification No. 2 /4/63/Judl. II dated 31-5-1963 entrusted the Government 
of Kerala with their consent, the functions of the Central Government under 
the Kerala Land Acquisition Act, 1961 (21 of 1962), in relation to the 
acquisition of land for the purpose of the Union in the State of 
Kerala ; 

And whereas, it appears to the Government of Kerala that the land 
specified in the schedule below is needed or is likely to be needed for a 
public purpose, to wit for the construction of Post Office building with staff 
Quarters at Kottiyam . 

Now , therefore, notice to that effect is hereby given to all whom it may 
concern , in accordance with the provisions of subsection (1) of Section 3 of 
the said Act. 

33 /4591 / B 


SCHEDULE 

District - Quilon . 
Taluk - Adichanallur. 

Village - Quilon . 
( The extent given is approximate) 
Sy . No. - 181 (Part ) 
Classification . - Dry land 
Extent. - 0 .1011 hectare 

Explanatory Note 
(This is not part of the Notification, but is intended to bring out the 
general purport.) 

The President of India has in Notification No. 214 /63/ .Judl. II dated 
31-5-1963 entrusted the Government ofKerala with their consent the powers 
acquire land for the use of Central Government in the State and it appears 
to the State Government that the land mentioned in the Schedule above is 
needed for a public purpose viz. for constructing a building for. Post- Office 
and Staff Quarters at Kottiyam . 

This notification is intended for the above purpose . 

എസ്. ആർ. ഒ, നമ്പർ 1353 /84. - ഇൻഡ്യൻ " രണഘടനയുടെ 258 -ാം 
അനുച്ഛേദം (1 ) -ാം ഖണ്ഡംമൂലം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോ 
ഗിച്ച് രാഷ്ടപതി1963 മേയ്31 -ാം തീയതിയിലെ 2| 4| 63 ജുഡീഷ്യൽ II എന്ന 
നമ്പർ വിജ്ഞാപനംമൂലം, കേരള സംസ്ഥാനത്ത് യൂണിയന്റെ ആവശ്യത്തി. 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതു സംബന്ധിച്ച് 1961 - ലെ കേരള സ്ഥലമെ 
ടുപ്പ് ആക്റം” (1962- ലെ 21) പ്രകാരമുളള കേന്ദ്ര സർക്കാരിന്റെ ചുമതലകൾ 

കേരള സർക്കാരിനെ അവരുടെ സമ്മതത്തോടുകൂടി : രമേൽപ്പിച്ചിരിക്കുന്ന 
തിനാലും; 
- 1. താഴെ പട്ടികയിൽ വിവരിച്ചിട്ടുളള ഭൂമി ഒരു പൊതുക്കാര്യത്തിന് അതായത് 
കൊട്ടിയത്ത് ഒരു പോസ്ററാഫീസ് കെട്ടിടവും • സ്ററാഫ് ക്വാർട്ടേഴ്സും 
നിർമ്മിക്കുന്നതിന് ആവശ്യമുണ്ടെന്നോആവശ്യമുണ്ടാകാനിടയുണ്ടെന്നോ കേരള 
സർക്കാരിനു തോന്നുന്നതിനാലും; 

ഇപ്പോൾ , അതിനാൽ, അതിനുള്ള നോട്ടീസ് ബന്ധപ്പെട്ട എല്ലാപേർക്കും 
(പസ്തുത ആക്ററ° 3 -ാം വകുപ്പ് (1 ) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾ അനു 
സരിച്ച് ഇതിനാൽ നൽകുന്നു . 

പട്ടിക 


ജില്ല- കൊല്ലം. 
താലൂക്ക്- കൊല്ലം. 

വില്ലേജ് - ആദിച്ചനല്ലൂർ. 
(ഏകദേശ വിസ്തീർണ്ണമാണ്നൽകിയിരിക്കുന്നത്) 
സർവ്വേ നമ്പർ -181 ( ഭാഗം) 
വിവരണം - പുരയിടം, 
വിസ്തീർണ്ണം-0.1011 ഹെക്ടർ 


3 


വിശദീകരണക്കുറിപ്പ് 


( ഇത് വിജ്ഞാപനത്തിന്റെ ഭാഗമല്ല . എന്നാൽ പൊതു ഉ 6 ° ദേശം വെളിപ്പ 
ടുത്തുന്നതിനുദ്ദേശിച്ചുകൊണ്ടുളളതാണ്.) 

ഇൻഡ്യൻ പ്രസിഡൻറ് 31-5-1963 - ലെ 2/4/63 ജുഡീഷ്യൽ II എന്ന നമ്പർ 
വിജ്ഞാപനംമൂലം ഈ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ ഉപയോഗത്തി 
നായി ഭൂമി വിലയ്ക്കെടുക്കുന്നതിനുളള അധികാരം കേരള സർക്കാരിനെ അവ 
രുടെ സമ്മതത്തോടുകൂടി ഭരമേൽപ്പിച്ചിട്ടുളളതും, മുകളിൽ പട്ടികയിൽ പറ 
ഞ്ഞിട്ടുളള ഭൂമി ഒരു പൊതു ആവശ്യത്തിന്, അതായത് കൊട്ടിയത്ത് ഒരു 
പോസ്ററാഫീസ കെട്ടിടവും പോസ്ററുമാസ്റഴ സം 

ക്വാർട്ടേഴ്* സും 
നിർമ്മിക്കുന്നതിന് ആവശ്യമാണെന്ന് കേരള സർക്കാരിന് ബോദ്ധ്യം വന്നിട്ടു 
ളളതും ആകുന്നു . 

മേൽപ്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടിയുള്ളതാണ് ഈ വിജ്ഞാപനം. 


By order of the Governor , 

V. A. AUGUSTINE, 
Additional Secretary to Government. 


PRINTED AND PUBLISHED BY THE B.G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1984 


